Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/2009- 2011 


SOVER 


GOVERNMENT 


. 


" 


" 


-ാം 


KERALA 


MENT OF 


- 


a 


( 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


22nd December 2009 
2009 ഡിസംബർ 22 
1st Pousha 1931 
1931 പൌഷം 1 


| 150 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 


No. DB14 /PM-KTDA/ GEN/2009 - 10/17. 
വിഷയം. - കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അതിന്റെ 

കാര്യക്ഷമമായ കൃത്യനിർവ്വഹണങ്ങൾക്കുവേണ്ടി 
തിരുവനന്തപുരം ജില്ലയിൽ പസരണലൈൻ 
സബ് സ്റ്റേഷൻ മുതലായവയുടെ സ്ഥാപനം, 
നിർമ്മാണം ഏറ്റെടുക്കൽ എന്നിവയ്ക്കാ യി 
തയ്യാറാക്കിയ പദ്ധതിയെപ്പറ്റി ഭേദഗതിയോടുകൂടിയ 
ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്2003 അനുസരിച്ചുള്ള 

സ്കീം വിഞ്ജാപനം. 
തിരു വ ന ന്ത പുരം ജില്ലയിൽ കേരള സർക്കാരിന്റെ 
സംരംഭമായ നിർദ്ദിഷ്ട വിഴിഞ്ഞം ഇന്റർനാഷണൽ സി പോർട്ട് 
ലിമിറ്റഡിന് മെച്ചപ്പെട്ട വോൾട്ടേജിൽ വൈദ്യുതി ലഭ്യമാക്കുക 
എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 
(ഇനി മുതൽ ബോർഡ് എന്നു വിളിക്കുന്ന) താഴെ പറയുന്ന 
സ്കീമിന് അനുമതി നൽകിയിരിക്കുന്നു . 

ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 67, 68, 164 
പ്രകാരം ഈ സ്കീമിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 
- സ് കീമിന്റെ പേര് വിഴിഞ്ഞം ഇന്റർ നാഷണൽ 
സി പോർട്ടിന് വൈദ്യുതി ലഭ്യമാക്കുന്ന സ്കീം . 


സ്ഥാനം. - തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം 
ഇന്റർനാഷണൽ സി പോർട്ടിന് വൈദ്യ തി 
നൽകുന്നതിനായി കാട്ടാക്കടയിലെ നിർദ്ദിഷ്ട 220 കെ . 
വി . സബ് സ്റ്റേഷനിൽ നിന്നും വിഴിഞ്ഞം സ്വിച്ചിംഗ് 
സ്റ്റേഷനിലേക്ക് നിർമ്മിക്കുന്ന 220 കെ . വി . 
മൾട്ടിസർകട്ട് ലൈൻ താഴെ പറയുന്ന 
തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശത്തുകൂടി കടന്നു 
പോകുന്നതായിരിക്കും. 
- ലെനിന്റെ പേര് - കാട്ടാക്കട- വിഴിഞ്ഞം 220 കെ . 
വി . മൾട്ടി സർക്യൂട്ട്. 


നൽകുന്നതിനായി കാട്ടാക്കടയിലെ നിർദ്ദിഷ്ട 220 കെ . വി . 
സബ് സ്റ്റേഷനിൽ നിന്ന് വിഴിഞ്ഞം സ്വിച്ചിംഗ് സ്റ്റേഷനിലേക്ക് 
നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 220 കെ . വി . മൾട്ടി സർകട്ട് 
ട്രാൻസ്മിഷൻ ലെനിന്റെ സർവേ, പരിശോധന, നിർമ്മാണം 
മുതലായ പ്രവർത്തികൾ നടത്തുവാൻ വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും, അവർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും തിരുവനന്തപുരം താലൂക്കിലെ വെങ്ങാനൂർ, 
തിരുവല്ലം എന്നീ വില്ലേജുകളിലും നെയ്യാറ്റിൻകര താലൂക്കിലെ 
കുളത്തുമ്മൽ, മാറനല്ലൂർ, മലയിൻകീഴ്, പള്ളിച്ചൽ, നേമം, 
നെയ്യാറ്റിൻകര, പെരുമ്പഴുതൂർ, കോട്ടുകാൽ, അതിയന്നൂർ, വിഴിഞ്ഞം 
എന്നീ വില്ലേജുകളിലും സമീപ പ്രദേശങ്ങളിലുംഉള്ള 
വസ്തു വകകളിൽ കൂടി അ വരുടെ ഔദ്യോഗിക കൃത്യ 
നിർവ്വഹണത്തിന് ആവശ്യമെന്ന് തോന്നുന്ന ഏതു സമയത്തും 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ഇലക്ട്രിസിറ്റി ആക്ട്, 2003, 
സെക്ഷൻ 164 , 185 ( 2 ) ( എ ) , ( ബി ) വകുപ്പനുസരിച്ച് ബന്ധപ്പെട്ട 
എല്ലാവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
പ്രാജക്ട്മാനേജരുടെ 

( ഒപ്പ്) 
കാര്യാലയം, കാട്ടാക്കട. 

പ്രോജക്ട്മാനേജർ. 


വിജ്ഞാപനം 


ജില്ല തിരുവനന്തപുരം. 
താലൂക്കുകൾ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. 

വില്ലേജുകൾ - വെങ്ങാനൂർ, തിരുവല്ലം, 
കുളത്തുമ്മൽ, മാറനല്ലൂർ, മലയിൻകീഴ്, പള്ളിച്ചൽ, 
നേമം, നെയ്യാറ്റിൻകര, പെരുമ്പഴുതൂർ, കോട്ടുകാൽ, 
അതിയന്നൂർ, വിഴിഞ്ഞം. 
വിവരങ്ങൾ: 
( എ ) വിഴിഞ്ഞം ഇന്റർനാഷണൽ സി പോർട്ട് 

ലിമിറ്റഡിന് വേണ്ട വൈദ്യുതി നൽകുക. 
( ബി ) 

പസരണ ലൈൻ - 22 0 കെ . വി . മൾട്ടി 
സർകട്ട് ലൈൻ നിർദ്ദിഷ്ട കാട്ടാക്കട 220 
ക 

- വി . 
സബ് സ്റ്റേഷൻ മുതൽ വിഴിഞ്ഞം വരെ. 

ഏകദേശം 20 കിലോ മീറ്റർ. 
കമ്മീഷനിംഗ് ഈ സ്കീം 2011- 12 - ൽ കമ്മീഷൻ 
ചെയ്യാനാണ്ഉദ്ദേശിക്കുന്നത്. 

അടങ്കൽ തുക ഈ സ്കീമിന് 2008 - ലെ വില 
നിലവാരത്തിൽ 3, 605 ലക്ഷം ചെലവ് വരുമെന്ന് 
കണക്കാക്കുന്നു. 
ആനുകൂല്യങ്ങൾ: 

ഈ പ്രസരണ സംവിധാനം കമ്മീഷൻ 
ചെയ്യുന്നതോടുകൂടി കേരള സംസ്ഥാനത്ത് വരാൻ 
പോകുന്ന നിർദ്ദിഷ്ട വിഴിഞ്ഞം ഇന്റർ നാഷണൽ 
ടെർമിനലിന് വേണ്ട മെച്ചപ്പെട്ട വോൾട്ടേജിൽ പ്രസരണ 
നഷ്ടം കുറഞ്ഞ വൈദ്യുതി ലഭ്യമാവുന്നതാണ്. 

അനുമതി നൽകിയ മേൽപ്പറഞ്ഞ പദ്ധതി 
നടപ്പിലാക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 2003- ന്റെ 
67 ,68,164 എന്നീ വകുപ്പുകൾ പ്രകാരം ഇലക്ട്രിസിറ്റി 

ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ അധികാരങ്ങളും 
ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ പദ്ധതിക്കാവശ്യമായ 
കമ്പി, സിമന്റ്, ചല്ലി, മണൽ, ടവർ, ഹാർഡ്വെയർ 
ഫിറ്റിംഗ്സ് എന്നിവ വയ്ക്കുന്നതിനും ഉപകരണങ്ങൾ 
പ്രവർത്തിക്കുന്നതിനും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലഗ്രാഫിക് 
അല്ലെങ്കിൽ ടെലിഫോണിക് സംപ്രേഷണത്തിന് ഇന്ത്യൻ 
ഇലക് ടിസിറ്റി ആക്റ്റ് 2003 - ലെ 164 -ാം 
വകുപ്പുകളനുസരിച്ച് ടെലഗ്രാഫ് അതോറിറ്റിക്കുള്ള 
എല്ലാ അധികാരങ്ങളും ഇലക്ട്രിസിറ്റി 
ബോർഡിനുണ്ടായിരിക്കും. 

മേൽപ്പറഞ്ഞ പദ്ധതി ഔദ്യോഗിക ഗസറ്റിൽ 
പ്രസിദ്ധീകരി ക്കുകവഴി ഇതിനാൽ വിജ്ഞാപനം 
നടത്തികൊള്ളുന്നു . 

( ഒപ്പ്) 
പ്രാജക്ട് മാനേജർ. 

വിജ്ഞാപനം 
No. PR1/269 / Window/1649 ( A )/09 . 

തിരു വ ന ന്ത പുരം ജില്ലയിൽ വിഴിഞ്ഞം 
ഇന്റർ നാഷണൽ സി പോർട്ടിന് വൈദ്യുതി 


No. PR1/ 292/ Window/1706/ 09. 

കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ്, 110 കെ . വി . 
പെരിനാട് സബ്സ്റ്റേഷന് വേണ്ടി 110 കെ . വി . പ്രസരണശേഷിയുള്ള 
2 കി . മീറ്റർ ലൈൻ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള 
സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽപ്പെട്ട 
തൃക്കരുവ, പനയം, പെരിനാട് വില്ലേജുകളുടെ പരിധിയിൽപ്പെടുന്ന 
സ്ഥലങ്ങളിൽകൂടി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും, 
ജീവനക്കാരും, അവർ ചുമതലപ്പെടുത്തിയിട്ടുളള താൽക്കാലിക 
ജീവനക്കാരും, കരാറുകാരും, തൊഴിലാളികളും ഇൻഡ്യൻ 
ഇലക്ട്രിസിറ്റി ആക്ട് , 2003 - ലെ 164, 165 വകുപ്പുപ്രകാരം സർവ്വേ 
നടത്തുന്നതിനു വേണ്ടിയും ടവ്വറുകളും ലെ നുകളും 
സ്ഥാപിക്കുന്നതിനുവേണ്ടിയും പ്രവർത്തിക്കുന്നതായിരിക്കും. 

- പസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ 
തടസ്സപ്പെടുത്തുന്നത് നിയമ വിരുദ്ധമാണെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ സർക്കിൾ, 

(ഒപ്പ്) 
കൊട്ടാരക്കര. 

ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


വിജ്ഞാപനം 


വി . 


- No . PR1/293 / Window/ 1711/09 . 

പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ വടകരപ്പതി വില്ലേജിൽ 
വേലന്താവളം പരിശ്നിക്കലിൽ പുതുതായി നിർമ്മിക്കുന്ന 33 കെ . വി. 
സബ് സ്റ്റേഷനിലേക്ക് വലിക്കുവാൻ പോകുന്ന 33 കെ . വി./ 11 കെ . 

ടാൻ സ് മിഷൻ, 
സബ് ട്രാൻസ്മിഷൻ ലൈനുകളുടെ പ്രാരംഭസർവെയും അനുബന്ധ 
നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കേരള സംസ്ഥാന വൈദ്യുതി 
ബോർഡ് ഉദ്യോഗസ്ഥൻമാരും അ വർ താൽക്കാലികമായി 
നിയമിക്കുന്നവരും പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ, 
വടകരപ്പതി 

വില്ലേജുകളിൽ പ്പെടുന്ന 
നാട്ടുകൽ, അത്തിക്കോട്, വെന്തപാളയം, മേനോൻപാറ , പരിസ്റ്റിക്കൽ 
എന്നീ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവകകളിൽക്കൂടി 
അ വരുടെ നിയമാനുസൃത കൃത്യ നിർവ്വഹണത്തിനായി 
ആവശ്യമായി തോന്നുന്ന ഏതുസമയത്തും പ്രവേശിക്കുന്നതാണെന്ന 
വിവരം 2003 - ലെ ഇലക്ട്രിസിറ്റി ആക്റ്റ് 164 പ്രകാരം ബന്ധപ്പെട്ട 
എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ സർക്കിൾ, 

- ( ഒപ്പ്) 
കഞ്ചിക്കോട്. 

ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


